- Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


K 1 


- 


SOVERNU 


2 


ാ 


ം സന് 


VMENT OF 


KERALA 


| 


त्यात 


- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


2nd November 2010 

2010 നവംബർ 2 
11th Karthika 1932 
| 1932 കാർത്തിക 11 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


No. C2 - 7008/ CR . 


- 2010 സെപ്റ്റംബർ 24. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7008/RA . നമ്പരായി രജിസ്റ്റർ ചെയ്ത 
മുജാഹിദ് വെൽഫ യർ സൊസൈറ്റി വഖഫിന വകാശപ്പെട്ട വെസ്റ്റ്ഹിൽ 
S . R . O . - യില 

- 3382 - 01 
നമ്പറാധാരപ്രകാരമുള്ള റി. സ . 5- 9- 385 /1- ൽ 1.42 സെന്റ് വസ്തുവും, വെസ്റ്റ് 
ഹിൽ S . R . O . - യിലെ 

15 24 / 93 
നമ്പറാധാരപ്രകാരം കോയസ്സൻകോയ വീട്ടിൽ റൂഖിയാബി എന്നവർക്കവകാശപ്പെട്ട 
റി . സ . 5 - 9 - 352 - ൽപെട്ട 2.40 സെന്റ് വസ്ത്രവുംതമ്മിൽ ഒത്തുമാറുന്നതിനുള്ള 
അനുമതിക്കുവേണ്ടി വഖഫ് പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ആയ 
തിനാൽ ടി ഒത്തുമാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രാ 
യമോ ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടു 
ത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ് റീജിയണൽ ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്കറോഡ്, 
കോഴി ക്കോ ട് - 1 

എന്ന് 

വിലാസ ത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
കേരള സ്റ്റേറ്റ്വഖഫ് ബോർഡ്, 

( ഒപ്പ്) 

കോഴിക്കോട്. 
സീനിയർ സൂപ്രണ്ട്. 


